Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


ള സർക്ക 
NMENT OF 


ാർ 
F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


| 18th June 2013 

2013 ജൂൺ 18 
28th Jyaishta 1935 
1935 ജ്യേഷ്ഠം 28 


| 25 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


KOLLAM DISTRICT 


ലേല പരസ്യം 


നമ്പർ എൽ6 -69601/ 2012. 


2013 ഏപ്രിൽ 17 . 


കൊട്ടാരക്കര താലൂക്കിൽ വെളിനല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് 36 , റീ സർവ്വേ 414- ൽപ്പെട്ട ആറ്റുപുറമ്പോക്കിൽ നിന്ന് രണ്ട് 
തേക്ക് മരങ്ങൾ ( 2 തേക്കിൻ കഷ്ണങ്ങൾ) 2013 -ാം ആണ്ട്ജൂൺ മാസം 24 -ാം തീയതി പകൽ 11 മണിക്ക് ( അ വധി 
ദിവസമാണെങ്കിൽ തൊട്ടടുത്ത ദിവസം) വെളിനല്ലൂർ വില്ലേജ് ആഫീസിൽ വച്ച് പരസ്യമായി ലേലം നടത്തുന്നതിന് കൊട്ടാരക്കര 
അഡീഷണൽ തഹശീൽദാരെ ചുമതലപ്പെടുത്തുന്നു . 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത സ്ഥലത്തും സമയത്തുംഎത്തിച്ചേർന്ന് ആവശ്യമായ നിരതദ്രവ്യം 
കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം 
താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. ലേലം വിളിക്കുന്നയാൾ അപ്പോൾ തന്നെ ലേലത്തുക പൂർണ്ണമായും 
നിയമാനുസൃത വിൽപ്പന നികുതിയും ലേലം നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള തഹശീൽദാരെ ഏൽപ്പിച്ച് രസീത് 
വാങ്ങേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തിഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ടിയാൻ സ്വന്തം ചിലവിൽ ടി തടികൾ നീക്കം 
ചെയ്യേണ്ടതാണ്. ലേലംകൊണ്ട് തടികൾ മാത്രമാണ് ടിയാൻ നീക്കം ചെയ്യുന്നതെന്ന് തഹശീൽദാർ ഉറപ്പു വരുത്തേണ്ടതാണ്. 


- ഏതെങ്കിലും കാരണവശാൽ മേൽ നിശ്ചയിച്ച തീയതിയിൽ ലേലം വിജയകരമായി നടത്തുവാൻ സാധിച്ചില്ലെങ്കിൽ 
അനുയോജ്യമായ മറ്റൊരു ദിവസം കൊട്ടാരക്കര തഹശീൽദാർക്ക് നിശ്ചയിക്കാവുന്നതും ടി തീയതിയിൽ പുനർ ലേലം 
നടത്താവുന്നതുമാണ്. ലേലം അംഗീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള അധികാരം കൊല്ലം ജില്ലാ കളക്ടർക്ക് 
ഉണ്ടായിരിക്കുന്നതാണ്. സാധാരണ സർക്കാർ ലേലങ്ങൾക്കുള്ളഎല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. 
തടികളുടെ വിശദാംശങ്ങൾ അനുബന്ധമായി ചേർത്തിരിക്കുന്നു . 


അനുബന്ധം 


തടികളുടെ വിശദാംശങ്ങൾ 


ക്രമ 


അളവ് നീളം 
നീളം X മദ്ധ്യവണ്ണം 
- ( സെ . മീ .) 


ഇനം 


ലഭിക്കാവുന്ന 
തടികളുടെ 
അളവ് ( M3 ) 


ലഭിക്കാവുന്ന 

വില 


നിരക്ക് 
(Per M ) 


ക്ലാസ്സ് 


നമ്പർ 


തേക്ക് 


210cm X 115cm 


0 . 173 


34,700 


6 , 003 


തേക്ക് 


210cm X 106cm 


- 0,147 


34, 700 


5 , 101 


തേക്ക് 


215cm X 120cm 


0 .193 


34,700 


6, 697 


തേക്ക് 


210cm X 80cm 


0. 084 


28,540 


2, 397 


തേക്ക് 


210cm X 80cm 


0 . 084 


28,540 


2, 397 


- II B (SL ) 

II B (SL ) 
II B (SL ) 
III B (SL ) 
III B (SL ) 
IV B (SL ) 
IV B (SL ) 
IV B (SL ) 

IV B (SL ) 
Below 60 cm 


തേക്ക് 


210cm X 75cm 


0 .073 


22, 310 


1, 629 


തേക്ക് 


210cm X 60cm 


0. 047 


22,310 


1, 049 


തേക്ക് 


180cm X 65cm 


0. 047 


22,310 


1,049 


തേക്ക് 


150cm X 60cm 


0 .033 


22,310 


736 


തേക്ക് 


160cm X 50cm 


0 . 025 


21, 380 


535 


തേക്ക് 


150cm X 35cm 


0 .01 


22,310 


223 


Total 


27 ,816 


കളക്ടറേറ്റ്, 
കൊല്ലം. 


ജില്ലാ കളക്ടർ. 


